കൊറോണ ഒട്ട്‌ ബ്രേക്ക്‌- മാനസികാരോഗ്യ മാര്‍ഗ്ഗനിര്‍ദേശങ്ങള്‍ 


MENTAL HEALTH PROGRAMME 


പ്രായാധിക്യമുള്ളവര്‍ക്കുള്ള നിര്‍ദ്ദേശങ്ങള്‍ 


1. ഐസൊലേഷനിലുള്ള പ്രായാധിക്യമുള്ളവര്‍, പ്രത്യേകി.൮ും Cognitive decline/ 
ഡിമെന്‍ഷ്യ ഉള്ളവര്‍ കൂടുതല്‍ ഉത്കണ്ഠ, ദേഷ്യം, സമ്മര്‍ദം, പ്രക്ഷോഭം എന്നിവ 
പ്രകടിപ്പിക്കും. ഇവര്‍ക്ക്‌ കുടുംബം, ആരോഗ്യപ്രവര്‍ത്തകര്‍ എന്നിവര്‍ വഴി 
പ്രായോഗികവും വൈകാരികവുമായ പിന്തുണ നല്‍കുക. 


2. എന്താണ്‌ നടക്കുന്നത്‌ എന്നതിനെക്കുറിച്ചുള്ള ലളിതമായ വസ്തുതകളും, 
അണുബാധ എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ 
വിവരങ്ങളും നല്‍കുക. ബരദ്ധിക (Coളnt്ഗക) വൈകല്യമുള്ളവര്‍ക്കു കൂടി 
മനസ്സിലാകുന്ന വിധത്തിലുള്ള വാക്കുകളില്‍ വേണം ഇവ വിശദീകരിക്കാന്‍. 
ആവശ്യമുള്ളപ്പോഴെല്ലാം ആവര്‍ത്തിച്ചു പറയാനും മടി കാണിക്കരുത്‌. 
നിര്‍ദ്ദേശങ്ങള്‍ നല്‍കുന്നത്‌ വ്യക്തമായും സംക്ഷിപ്തമായും ബഹുമാനത്തോടെയും 
ക്ഷമയോടെയും ആവണം. എഴുതിയോ ചിത്രങ്ങളിലൂടെയോ വിവരങ്ങള്‍ 
നല്‍കുന്നതും സഹായകരമാണ്‌. വിവരങ്ങള്‍ നല്‍കുന്നതിനും കൈകഴുകല്‍ 
പോലുള്ള പ്രതിരോധ നടപടികള്‍ പരിശിലിപ്പിക്കുന്നതിനും കുടുംബത്തെയും 
ഉള്‍ക്കൊള്ളിക്കുന്നത്‌ നല്ലതാണ്‌. 


3. ധന 19 പ്രതിരോധ പ്രവര്‍ത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തില്‍ സന്നദ്ധസേവനം 
നടത്താന്‍ വൈദഗ്ധ്യവും അനുഭവപരിചയവും ആരോഗ്യവുമുള്ള മുതിര്‍ന്നവരെ 
പ്രോത്സാഹി പ്പിക്കുക. (ഉദാഹരണത്തിന്‌, സമപ്രായക്കാര്‍ക്ക്‌ പിന്തുണ നല്‍കുക, 
അയല്‍വാസികളുടെ പരിശോധന ഉറപ്പാക്കുക, ഠഥ്ഥ 19-നെതിരെ പോരാടുന്ന 
ആശുപത്രികളിലെ ആരോഗ്യ പ്രവര്‍ത്തകരുടെ കുട്ടികള്‍ക്ക്‌ സംരക്ഷണം നല്‍കുക 
എന്നിവ ചെയ്യാന്‍ കഴിയും.) 


Mental Health Programme 


HEALY 
\ Hy 
~ Ty 








ന്‌ 
2 
9 
7 


NA To 





ആരോഗ്യകേരളം 


